Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


= 1 


+ 1 = 1 


GOVERN 


കേ 


രള സർക് 


സർക്കാർ . p 


MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LVII 


| 


THIRUVANANTHAPURAM, TUESDAY 


-- No. | 32 


No. 


7th August 2012 
2012 ആഗസ്റ്റ് 7 
16th Sravana 1934 
1934 ശാവണം 16 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


അഴീക്കൽ ശ്രീവരാഹ ദേവസ്വം, ചെറായി 

അറിയിപ്പ് 
നമ്പർ സി - 45 /2012 . 

2012 മേയ് 23. 
അഴീക്കൽ യോഗ ത്തിൽപ്പെട്ട ഗൗഡ സാര സ്വത 
ബ്രാഹ്മണരുടെ ഒരു പൊതുയോഗം 2012 മേയ് മാസം 13 -ാം തീയതി 
ഞായറാഴ്ച പകൽ 3 മണിക്ക് ദേവസ്വം വടക്കേ 
യോഗശാലയിൽ വച്ച് കൂടുകയും ടി യോഗത്തിൽ അഴീക്കൽ 
ശ്രീവരാഹ ദേവസ്വം വക 1187 - ലെ അധിക ബഡ്ജറ്റും 1188 
ലേക്കുള്ള അസ്സൽ ബഡ്ജറ്റും പാസ്സാക്കിയിട്ടുള്ളതും ടി 
ബഡ്ജറ്റു ക ളുടെ നേർപകർപ്പു കൾ ദേവസ്വം നോട്ടീസ് 
ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതും കൊച്ചി ദേവസ്വം 
ബോർഡിൽ ബോധിപ്പിച്ചിട്ടുള്ളതും ആണെന്നുള്ള വിവരം എല്ലാ 
യോഗാംഗങ്ങളേയും അറിയിക്കുന്നു. 
അഴീക്കൽ ശ്രീവരാഹ ദേവസ്വം 

( ഒപ്പ്) 
കമ്മിറ്റി ആഫീസ്, ചെറായി. 

ഭരണാധികാരി. 


